Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


doe 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 20 

20th July 2021 
1196 കർക്കടകം 4 
4th Karkadakam 1196 
1943 ആഷാഢം 29 
29th Ashadha 1943 


29 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


20th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5449 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


മകൾ 


69 


കുറുമ്പ് 
ബാബുരാജ് 


2 


പരേതനായ മകൻ 

കുഞ്ഞുണ്ണി 
എന്നയാളുടെ 


മകൻ 


42 


3 


റീന 


മകൾ 


40 


4 


റീത്ത 


38 


> 


5 


വിബിത 


36 


( 70 ) 
നമ്പർ സി2-2019 / 10059 / 9 / 400 . 

2021 ജൂൺ 11 . 
ഒറ്റപ്പാലം താലൂക്ക് , ഒറ്റപ്പാലം - 2 വില്ലേജിൽ 
ശശിധരൻ , കെ . വി . , ( പശാന്തി നിലയം , പല്ലാർമംഗലം , 
പാലപ്പുറം ( പോസ്റ്റ് ) എന്നയാൾ 23-9-2019 -ാം തീയതിയിൽ 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശിക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട തിലേക്കായി ടിയാന്റെ പിതാവ് 
രാമകൃഷ്ണൻ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃതമായ അവകാശിയെന്ന് കാണുന്നതിനാൽ 
മാ ത അവകാശിയാ യി 

കാണിച്ചു കൊണ്ട് 
അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഇ ആഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
പേര് 

പരേതനുമായുള്ള വയസ് 


>> 


അവ ര 


11-12-2020-00 


ബന്ധം 


( 2 ) 
നമ്പർ സി2-3334 / 2021 . 

2021 മേയ് 17 . 
പാലക്കാട് ജില്ല , പട്ടാമ്പി താലൂക്ക് , തിരുമിറ്റക്കോട് -2 
വില്ലേജ് , ചാഴിയാട്ടിരി അകിലാണം കല്ലിപറമ്പിൽ വീട്ടിൽ 
വിലാസിനി എന്ന വർ 

തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . അവരുടെ അവകാശിക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേ ണ്ട തി ലേക്കായി പരേത യുടെ മകൻ 
വിനീഷ് , കെ . പി . , കല്ലിപ്പറമ്പിൽ അകിലാണം , ചാഴിയാട്ടിരി 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷയെ ക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതയുടെ 
നിയമാനുസൃത അവകാശിയെന്ന് കാണുന്നതിനാൽ അവരെ 
മാത്രം അവകാശിയായി കാണിച്ചു കൊണ്ട് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
ഹാജ രായി രേഖാ മൂലം ആക്ഷേപം തെളിയിക്കേണ്ട താണ് . 
തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധിക്കുശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
പേര് പരേതയുമായുള്ള 

വയസ് 


രാമകൃഷ്ണൻ 


പിതാവ് 


86 


താലൂക്കാഫീസ് , 
ഒറ്റപ്പാലം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


തിരുത്തൽ പരസ്യം 


നമ്പർ സി2-202067209400 . 


2021 ജൂൺ 8 . 


ബം 


35 


5-1-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 1 , 
( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 100 - ൽ കമനമ്പർ ( 30 ) ആയി 
( പ്രസിദ്ധീകരിച്ച മ ൽ നമ്പർ 

പരസ്യത്തിൽ 
നമ്പരുകാരിയുടെ പേര് " ശ്രീവിദ്യ ബിനു ' എന്നതിനു പകരം 
" ശ്രീദിവ്യ ബിനു ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


2 - o 


താലൂക്കാഫീസ് , 
ഒറ്റപ്പാലം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Pattambi Taluk 


പരസ്യം 

( 1 ) 


നമ്പർ സി2-2455 2021 . 


2021 മേയ് 17 . 


അവ ക  ാ ശ 


വിനീഷ് , കെ . പി . 

മകൻ 

( 3 ) 
നമ്പർ സി2-657212020 . 

2021 മേയ് 7 , 
പട്ടാമ്പി താലൂ ക്ക് , തിരുമിറ്റക്കോട് -1 വില്ലേജ് , 
തിരുമിറ്റക്കോട് പി.വി.എസ് . മന്ദിരത്തിൽ പി . വി . മാധവിക്കുട്ടി 
എന്നവർ 4-1- 2020 -ാം തീയതിയിൽ മരണപ്പെട്ടുവെന്നും 
ടിയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മകൻ സതീഷ് , പി . വി . , 
പി.വി.എസ് . മന്ദിരം , തിരുമിറ്റക്കോട് എന്നവർ സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃതമായ 
അ വ കാ ശി കളെന്ന് കാണുന്ന തി നാൽ അവരെ മാത്രം 
അവ കാ ശിക ളായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാ മൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമാ നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 
സതീഷ് , പി . വി . 

മകൻ 
സീമ , പി . വി . 

മകൾ 
ഷനീജ് മേനോൻ പരേതനായ 

മകൻ 

സുരേഷിന്റെ മകൻ 
രേഷ് , പി . വി . 

മകൾ 
അനന്തു , പി . വി . 

മകൻ 


പട്ടാമ്പി താലൂക്ക് , കൊപ്പം വില്ലേജ് , മേൽ മുറി 
ചൊക്കിപള്ളിയാലിൽ വീട്ടിൽ പാഞ്ചാലി എന്നവർ 15-8-2019 -ാം 
തീയതിയിൽ മ രണപ്പെട്ടിട്ടുള്ളതാണ് . ടിയാളുടെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട 
തിലേക്കായി പരേതയുടെ മകൾ കുറുമ്പ , ചൊക്കിപള്ളിയാലിൽ , 
മേൽമുറി , കൊപ്പം വില്ലേജ് എന്നിവർ സമർപ്പിച്ച അപേക്ഷയെ 
ക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന വർ 
മാത്രമാണ് പരേതയുടെ നിയമാനുസൃത അവകാശികളെന്ന് 
കാണുന്നതിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചു 
കൊണ്ട് 

ഒരു അവ കാ ശ സർട്ടിഫിക്കറ്റ് നൽകുന്ന ത് 
സംബന്ധിച്ച് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


ബം 


1 


47 


2 


41 


3 


26 


4 


22 


5 


20 


>> 


217 


20th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5450 


( 4 ) 


നമ്പർ സി2-3486 2021 . 


2021 ജൂൺ 16 . 


അന ന്ത രാ വ കാശ 


( 6 ) 
നമ്പർ സി2-3489 2021 . 

2021 ജൂൺ 16 . 
പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ 2 വില്ലേജ് , കൊണ്ടൂർക്കര 
അ മാൻ നഗർ കൊപ്പത്ത് പാറമ്മേൽ വീട്ടിൽ ഉസ്മാൻ 
എന്നയാൾ 13-4-2021 -ാം തീയതിയിൽ മരണപ്പെട്ടുവെന്നും 
ടിയാന്റെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതന്റെ ഭാര്യ സീനത്ത് , കൊപ്പത്ത് 
പാറമ്മേൽ , അമാൻ നഗർ , കൊണ്ടൂർക്കര എന്നവർ സമർപ്പിച്ച് 
അപേക്ഷ യെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയു ന്നവർ മാത്രമാണ് പരേ തന്റെ നിയമാനുസൃതമായ 
അ വ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ അവ ര മാത 
അവകാ ശിക ളായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പര സ്യ 
പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഈ ഫീ സിൽ ഹാജ രാ യി 

രേഖാ മൂലം 

ആ ക്ഷേപം 
തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ -2 വില്ലേജ് , വാടാനാംകുറിശ്ശി , 
പൊയ് ലൂർ , വാടാംതൊടി വീട്ടിൽ ലക്ഷ്മി എന്ന വർ 
8-6-2013 -ാം തീയതിയിൽ മരണപ്പെട്ടുവെന്നും അവരുടെ 
അവകാശികൾ ക്ക് 

സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മകൻ രാമകൃഷ്ണൻ , വി . , 
വാടാംതൊടി വീട് , പൊയ്മർ , വാടാനാംകുറിശ്ശി എന്നയാൾ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന വർ മാത്ര മാണ് പരേതയുടെ നിയമാനു 
സൃതമായ അവകാശിയെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം 
അവ കാ ശി യായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


അവ കാ ശ 


അവ കാ ശ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബം 


1 


സീനത്ത് 


50 


ഭാര്യ 
മകൾ 


2 


32 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമറുന്നീസ 
ഷബ് റഹ്മത്ത് , കെ . പി . 


3 


29 


ബന്ധം 


ജംഷീന 


26 


രാമകൃഷ്ണൻ , വി . 


മകൻ 


59 


5 


മകൻ 


22 


( 5 ) 


6 


മുഹമ്മദ് ഫൈസൽ 
മുഹമ്മദ് യാസർ 

( 7 ) 


18 


>> 


നമ്പർ സി2-3488,2021 . 


2021 ജൂൺ 16 . 


നമ്പർ സി2-289782021 . 


2021 ജൂൺ 1 . 


പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ 2 വില്ലേജ് , വാടാനാംകുറിശ്ശി 
നമ്പാണ ത്ത് വീട്ടിൽ രാമചന്ദ ൻ നായർ എന്ന യാൾ 
20-3-2021 -ാം തീയതിയിൽ മരണപ്പെട്ടുവെന്നും ടിയാന്റെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതി 
ലേക്കായി പരേതന്റെ ഭാര്യ ശ്രീദേവി , കെ . , നമ്പാണത്ത് 
വീട് , വാടാനാംകുറിശ്ശി , ഓങ്ങല്ലൂർ 2 വില്ലേജ് എന്നവർ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അ വ കാ ശി ക ളെന്ന് കാണു ന്ന തി നാൽ അവരെ മാ ത 
അ വ കാ ശിക ളായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഒാഫീസിൽ 
ഹാജരായി രേഖാ മൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധിക്കു ശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പാലക്കാട് ജില്ല , പട്ടാമ്പി താലൂക്ക് , കണ്ണൂർ വില്ലേജ് , 
കുമരനെല്ലൂർ മഠത്തിൽ വളപ്പിൽ വീട്ടിൽ മുഹമ്മദ് , എം . വി . 
എന്നയാൾ 8-8-2018 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
ടിയാന്റെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ട തിലേക്കായി പരേതന്റെ ഭാര്യ ആമിന , കഴുത്തിൽ 
ഹൗസ് , കുമരനെല്ലൂർ എന്നിവർ സമർപ്പിച്ച അപേക്ഷയെ 
കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ പറ യു ന്ന വർ 
മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ അവകാശികളെന്ന് 
കാണുന്നതിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചു 
കൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഒാഫീ സിൽ ഹാജ രാ യി 

രേഖാ മൂലം 

ആ ക്ഷേപം 
തെളിയിക്കേണ്ട താ ണ് . തപാൽ മാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


അവ കാ ശ 


ഇന 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ഭാര്യ 


69 


ക്രമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


2 


മകൻ 


54 


നമ്പർ 


3 


47 


ആമിന 
അബ്ദുൾ ലത്തീഫ് , എം . വി . 
അബ്ദു നാസർ , എം . 
അബ്ദുൾ മുസവീർ , എം . വി . 
മുസ്തഫ , എം . വി . 
റംസീന , എം . വി . 


1 


ശീദേവി , കെ . 


ഭാര്യ 


67 


4 


41 


2 


പ്രകാശ് , കെ . 


മകൻ 


47 


5 


36 


3 


പഭ , കെ . 


മകൾ 


38 


6 


മകൾ 


33 


218 


20th JULY 2021 ) 


COMMISSIONERATE OF LAND REVENUE 


5451 


( 8 ) 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ സി2-2599 / 2021 . 


നമ്പർ 


2021 ജൂൺ 1 . 


ബന്ധം 


1 


പി . ടി . മുഹമ്മദ് സുനീഷ് 


മകൻ 


46 


2 


ഫെബിന മറിയം 


മകൾ 


42 


3 


മുഹമ്മദ് അനീഷ് 


മകൻ 


41 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവ കാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഏറനാട് 
തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ട താണ് . അവധി 
കഴിഞ്ഞു വരു ന്ന തോ തപാ ലിൽ 

വ രു ന്ന തോ ആ യ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


താഴ 


പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ I വില്ലേജ് , മ രു തൂർ 
കരിമ്പുള്ളി വയമ്പത്തൊടി വീട്ടിൽ കോയക്കുട്ടി എന്നയാൾ 
28-12-2020 -ാം തീയതിയിൽ മരണപ്പെട്ടുവെന്നും ടിയാന്റെ 
അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതി 
ലേക്കായി പരേതന്റെ മകൻ ഫൈസൽ റഹ്മാൻ , വി . കെ . , 
വയമ്പത്തൊടി വീട് , കരിമ്പുള്ളി , മരുതൂർ എന്നയാൾ സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
പറ യു ന്ന വർ മാത മാ ണ് പര തന്റെ നിയ മാ നു സ ത 
അ വ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ അ വരെ മാത്രം 
അ വ കാ ശിക ളായി കാണിച്ചു കൊണ്ട് ഒരു അവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ ര സ്യ 
പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഒാഫീസിൽ ഹാജ രാ യി 

രേഖാ മൂലം ആ ക്ഷേപം 
തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


No. E1-34232021 . 


9th July 2021 . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


Notice is hereby given to all to whom it may 
concern that Fairusna , K. V. w / o Asharaf , V. , Valiyodath 
House , Urangattiri P. O. has filed an application before 
this office for the issuance of a legal heirship certificate in 
respect of the legal heirs of her husband Asharaf , V. , 
Valiyodath House , Urangattiri P. O. , Urangattiri Village , 
Ernad Taluk , Malappuram District who died on 
22-10-2020 . Enquiry conducted through the Village Officer , 
Urangattiri reveals that the undermentioned are the legal 
heirs of the deceased . 


നമ്പർ 


ബന്ധം 


1 


റംല 


ഭാര്യ 


55 


2 


ഫൈസൽ റഹ്മാൻ , വി . കെ . 


മകൻ 


39 


3 


ഫിറോസ് , വി . കെ . 


36 


4 


ഫസീല , വി . കെ . 


മകൾ 


31 


SCHEDULE 


5 


ഫായിസ് , വി . കെ . 


മകൻ 


25 


SI . 


Relationship 


Age 


Name of 
legal heirs 


( ഒപ്പ് ) 


No. 


with the 


താലൂക്കാഫീസ് , 
പട്ടാമ്പി , 


തഹശീൽദാർ , 


deceased 


1 


Fairusna , K. V. 


Wife 


32 


MALAPPURAM DISTRICT 


2 


Afsal Valiyodath 


Son 


13 


Ernad Taluk 


3 


Hasna Valiyodath 


Daughter 


9 


പരസ്യം 


4 


Hadiya Valiyodath 


6 


29 


( 1 ) 


5 


Yaseen Valiyodath 


Son 


5 


നമ്പർ 21-3268 2021 . 


2021 ജൂൺ 29 . 


6 


Aleema , V. 


Mother 


71 


മലപ്പുറം ജില്ലയിൽ ഏറ നാട് താലൂക്കിൽ നറു കര 
വില്ലേ ജിൽ കരു വമ്പം പി . ഒ . , പൂഴിക്കുത്ത് വീട്ടിൽ 
താമ സിച്ചി രുന്ന പി . ടി . അബ്ദുറഹിമാൻ എന്ന യാൾ 
15 -7 - 2020 -ാം തീയതി മ ര ണ പ്പെ ട്ടി രിക്കു ന്നു . ടിയാന്റെ 
അന ന്ത രാ വ കാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തി നു വേണ്ടി 
ടിയാന്റെ മകൻ മുഹമ്മദ് അനീഷ് 

എന്ന യാൾ 
ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 


It is proposed to issue a legal heirship certificate in 
favour of the above said member . Objections if any 
against the issuance of the said certificate should be filed 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala 
Government Gazette . Those sent by post or filed after the 
stipulated time will not be considered at any level . 


ന 


( Sd . ) 


Taluk Office , 
Ernad . . 


Tahsildar . 


Gaz , No. 29 / 2021 / DTP ( CLR ) . 


219 


Salim A 


Digitally signed by Salim A 
Date : 2021.09.07 10:27:40 
+ 05'30 ' 


